Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


VERNME 


t 


ാർ 


MENT OF 


KERAL 


न्यात 


व जपत 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


RUVANANTH 


No . 


Th 


SDA 


| THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 14th July 2009 

2009 ജൂ ലൈ 14 
23rd Ashadha 1931 
1931 ആഷാഢം 23 


വാല്യം 54 


നമ്പർ 


PART III 


Health Services Department 


ദർഘാസ്/ ലേലപ്പരസ്യം 

ഒറിജിനൽ ദർഘാസ് ഫോറങ്ങൾ ഓഫീസിൽ നിന്നും 

- 500 രൂപ + വാറ്റ് നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും ( ഡ്യൂപ്ലിക്കേറ്റ് 
നമ്പർ എസി1 - 114 / 2009. 

2009 ജൂൺ 27 . 

200 രൂപ + വാറ്റ്). ലേല തീയതിക്ക് തലേ ദിവസം 3 മണിവരെ 
- തിരു വ ന്ത പുരം മാ ന സി കാ രോഗ്യ കേന്ദ്ര ത്തിലെ 

സീൽ ചെയ്ത കവറുകളിൽ ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 
കാമ്പസിനുള്ളിലെ താഴെ കാണിച്ചിരിക്കുന്ന വിവിധയിനം 

നിശ്ചിത സമയ ത്തി നു ശേഷം ലഭിക്കുന്ന ദർഘാ സു കൾ 
മരങ്ങൾ വിറക് എന്നിവ താഴെ കാണിച്ചിരിക്കുന്ന തീയതിയിലും 

പരിഗണിക്കുന്നതല്ല. ലേല ദിവസം പണിമുടക്കോ ഹർത്താലോ 
സമയത്തും സ്ഥലത്തുംവച്ച് മാനസികാരോഗ്യകേന്ദ്രം സൂപ്രണ്ട് 

പൊതു ഒഴിവ് ദിവസമോ ആയാൽ പ്രസ്തുത ലേലം അടുത്ത 
നിലവിലുള്ള ലേല വ്യവസ്ഥകൾക്കും അതാത് സമയത്ത് 

പ്രവർത്തി ദിവസം മേൽ പസ്താവി ക്ക പ്പെട്ട നിശ്ചിത 
നിലവിലുള്ള മറ്റു വ്യവസ്ഥകൾക്കും വിധേയമായി ദർഘാസ്/ 

സ്ഥലത്തും തീയതിയിലും സമയത്തും നടത്തുന്നതാണ്. ലേലം 
ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതാണ്. 

കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതും 

ലേല നിബന്ധനകൾ പ്രകാരമുള്ള അനന്തര നട പടികൾ 
ലേലത്തിന് ഉദ്ദേശിക്കുന്ന മരങ്ങളുടെ വിവരം 

സ്വീക രിക്കു ന്ന തു മാ ണ്. ദർഘാസ്/ ലേല വിൽപ്പ ന യിൽ 
പങ്കെടുക്കു വാൻ ആഗ്രഹിക്കുന്നവർ ആയതിന് മുമ്പായി 
ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വിശദമായി പരിശോധി 

ക്കു ന്ന തിന് രാവിലെ 10 - നും 4 - നും ഇടയ്ക്കുള്ള സമയം 
മാവ് 

ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ലേലത്തിനുശേഷം ഇതു 
സ്പാത്തോടിയ 

സംബന്ധിച്ചുള്ള യാതൊരു പരാതികളും പരിഗണിക്കുന്ന 

തല്ലാത്തതാകുന്നു . ദർഘാസ്/ ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ 
തെങ്ങ് 

വിവരങ്ങൾ മാനസികാരോഗ്യകേന്ദ്രം ഓഫീസിൽനിന്നും 
പന് 

അറിയാവുന്നതാണ്. മറ്റ് കാരണങ്ങൾ കാണിക്കാതെ ലേലം 
നിരതദ്രവ്യം രൂപ 20 , 000. 

മാറ്റിവയ്ക്കു ന്ന തിന് ലേലം നട ത്തുന്ന ഉദ്യോ ഗ സ്ഥന് 
ലേല സ്ഥലം മാനസികാരോഗ്യകേന്ദ്രം കോൺഫറൻസ് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
ഹാൾ. 

മാനസികാരോഗ്യകേന്ദ്രം, 

( ഒപ്പ്) 
ലേല തീയതിയും സമയവും 5 - 8- 2009, രാവിലെ 11 മണി. തിരുവനന്തപുരം. 

സൂപ്രണ്ട്. 


|| 


പ്ലാവ് 
പുളി 


| 


| 


| 


| 


| 


Gaz . No. 28 / 2009 /DTP ( HSD ) . 


36 


KERALA GAZETTE 


[PART III 


TENDER NOTICE 


No. B2- 2125/ 2009 / MCCH . 


12th June 2009. 


Sealed competitive tenders are invited for running 
Milma Booth for one year at Medical College Chest 
Hospital, Mulamkunnathukavu who are authorised 
dealers of Milma Products . 


തൃശ്ശൂർ മെഡിക്കൽ കോ ളേ ജി നോ ട നു ബ ന്ധിച്ചുള്ള 
മുളം കു ന്ന ത്തു കാവ് നെഞ്ചു രോ ഗാ ശു പതിയിൽ ഒരു 
വർഷത്തേക്ക് മിൽമ ബൂത്ത് നട ത്തു ന്ന തിന് അവകാശം 
നൽകുന്നതിനായി മിൽമയുടെ അംഗീകൃത ഏജന്റുമാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ 

ഫോറം 10 - 7 - 2 009 മുതൽ ഈ ആശു പതിയിലെ 
ഓഫീസിൽ നിന്ന് ലഭി ക്കു ന്ന താ ണ് . ടെണ്ടർ ഫോറം 
വിൽക്കുന്ന അ വ സാന തീയതി 22 - 7 - 2009 ഉച്ചകഴിഞ്ഞ് 
3 മണിവരെ ആയിരിക്കും. ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന 
അ വ സാന തീയതി 28 - 7 - 2 009 രാവിലെ 11 മണിവരെ 
ആയിരിക്കും. 28 - 7 - 2009 രാവിലെ 12 മണിക്ക് ബന്ധപ്പെട്ടവരുടെ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കുന്നതാണ്. മിൽമ ബൂത്ത് 
നടത്തുന്നതിനുള്ള നിബന്ധനകൾ ടെണ്ടർ ഫോറത്തിനോടൊപ്പം 
ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ മെഡിക്കൽകോളേജ് 
നെഞ്ചു രോ ഗാശു പത്രി സൂപ ണ്ടിന്റെ ഓഫീസിൽ നിന്ന് 
പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറം 
ഒറിജിനലിന് 700 രൂപ + വാറ്റ്, ഡ്യൂപ്ലിക്കേറ്റിന് 350 രൂപ + വാറ്റ് 
എന്നീ നിരക്കിലാണ് വില . ടെണ്ടർ ഫോറത്തിന്റെ വില 
ഓഫീസിൽ ടി . ആർ. 5 റെസീറ്റ് പ്രകാരം അടയ്ക്കേണ്ടതാണ്. 


The cost of tender form is Rs. 790 for Original 
and Rs. 395 for Duplicate . The sale of tender form 
starts from 12 - 7 - 2009. The last date of sale of tender 
form is at 3 p . m . on 22 - 7 - 2009 . The last date of 
receiving tender is on 28 -7 -2009 at 11 a . m . The tender 
will be opened on 28 -7 - 2009 at 12 p . m . The terms and 
conditions of running Milma Booth is available with 
the tender form . More details can be had from 
Superintendent s Office on working days. The cost of 
tender form should be remitted in Office in TR -5 receipt. - 


Medical College Chest Hospital, 
Mulamkunnathukavu , 
Thrissur District. 


( Sd.) 
Superintendent. 


